Regn . No. KERBIL /2012 /45073 

dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No . രജി. നമ്പർ 
KL /TV ( N )/634/2012 -14 


GOVERNO 


ക 


ാർ 


രള സർക്കി 
VMENT OF 


KERA ! 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| No. 1 A 


Vol 2 } 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


22nd January 2013 

2013 ജനുവരി 22 
2nd Magha 1934 
1934 a mL W 2 


വാല്യം 2 


നമ്പർ 


PART III 
Judicial Department 


Jails Department 


TENDER NOTICE 


Application for tender forms should be accompanied 
by cash remittance as detailed below : 

Original - 400 + 4 % VAT. 
Duplicate — 200 + 4 % VAT. 

The cost of tender form will not be refunded under 
any circumstances . Sale of tender form will be closed at 
4 p . m . on 21 -1 - 2013 . 


No, M1 -22453 /2012 . 

26th December 2012. 
Sealed tenders are invited for the Installation of 
Fixed Dom Bio Gas Plant having a capacity of 5M in 
Sub Jail, Mattanchery. 

PAC " 80,000 . 

The tender should be superscribed with the Number, 
Name of tender and addressed to the Superintendent, 
Sub Jail , Mattanchery. 

Last date and time for receipt of tender with 1 % EMD 
will be at 3 p . m . on 22 - 1 - 2013 and will be opened at 
4 p . m . on the same day, in the presence of such 
Tenderers/their authorised representatives , who may be 
present at that time. 

Late tenders will not be accepted . The rates quoted 
must be valid upto 31 - 3- 2013 . 

Tender forms may be obtained from the Office of the 
Superintendent, Sub Jail, Mattanchery on working days 
durig office hours . Tender forms are not transferable . 


Cheques , Postage Stamps etc . will not be accepted, 
towards the cost of the tender form . The tender forms will 
not be sent by V.P.P. 

All the night soil pits in the jail should be connected 
to the Bio - gas Plant. Further details regarding the site etc . 
are available from the Office of the Superintendent, 
Sub Jail, Mattanchery during Office hours . 
-- മട്ടാഞ്ചേരി സബ് ജയിലിൽ 5M3 ശേഷിയുള്ള ഫിക്സഡ് 

ഡോം ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി മുദ്രവച്ച് 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . മുദ്രവച്ച ദർഘാസുകൾ 
-- അടങ്ങിയ കവറിനു മുകളിൽ വിതരണം ചെയ്യാനുദ്ദേശിക്കുന്ന 
- ദർഘാസിന്റെ ക്രമനമ്പരും പേരും എഴുതി സൂപ്രണ്ട്, സബ് 
ജയിൽ, മട്ടാഞ്ചേരി എന്ന വിലാസത്തിൽ നൽകേണ്ടതാണ്. 


22ND JAN . 2012 ) 


JUDICIAL DEPARTMENT 


- ദർഘാസുകൾ ഒരു ശതമാനം EMD സഹിതം സമർപ്പി 
ക്കേണ്ട അവസാന തീയതി 22 - 1 - 2013 വൈകു ന്നേരം 3 
മണിക്കാണ്. ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ട വ രു ടേയോ, 
അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ 
അന്നേദിവസം വൈകുന്നേരം 4 മണിക്ക് ടെണ്ടറുകൾ തുറക്കു 
ന്നതായിരിക്കും. 


- ദർഘാസ് ഫോറത്തിന് നൽകുന്ന വില യാതൊരു 
കാരണവശാലും മടക്കി നൽകുന്നതല്ല . ദർഘാസ് ഫോറം 

കൈമാറാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 
21- 1- 2013 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കു 
ന്നതാണ്. 


താമസിച്ചു ലഭിക്കു ന്ന ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

ടെണ്ടർ നിരക്ക് 31- 3- 2013 വരെ പ്രാബല്യത്തിലുണ്ടായി 
രിക്കണം. മട്ടാഞ്ചേരി സബ് ജയിൽ സൂപ്രണ്ടിന്റെ ഓഫീസിൽ 
പ്രവൃത്തി ദിവസങ്ങളിൽ രൊക്കം പണമടച്ചാൽ ദർഘാസ് 
ഫോറം ലഭിക്കുന്നതാണ്. 

അടങ്കൽ തുക - " 80,000. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 400 + 4 % വാറ്റ്. 
പകർപ്പ്- 200 + 4 % വാറ്റ്. 


- ദർഘാസ് ഫോറം വി . പി. പി. ആയി അയയ്ക്കുകയോ 
ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പ് മുത ലാ യവ ഫോറ ത്തിന്റെ 
വിലയായി സ്വീകരിക്കുകയോ ചെയ്യുന്നതല്ല. 

ജയിലിലെ മുഴുവൻ സെപ്റ്റിക് ടാങ്കുകളും നിർദ്ദിഷ്ഠ 
ബയോഗ്യാസ് പ്ലാന്റുമായി ബന്ധിപ്പിക്കേണ്ടതാണ്. സൈറ്റിനെ 
പറ്റിയും മറ്റുമുള്ള വിശദവിവരങ്ങൾ മട്ടാഞ്ചേരി സബ് ജയിൽ 
സൂപ ണ്ടിന്റെ ഓഫീസിൽനിന്നും പ്രവർത്തി സമയത്ത് 
ലഭിക്കുന്നതാണ്. 


Prisons Headquarters , 
Thiruvananthapuram . 


( Sd.) 
Director General 
of Police ( Prisons). 


